ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മുൻസിഫ് കോടതി 

- മുമ്പാകെ 


SUCCESSION O . P. No. 5 /2009 


ഹർജിക്കാർ: 


1. കൂവപ്പടി വില്ലേ ജ്, തൊടാ പ്പറമ്പ് ക ര യിൽ, 

കാനാ മ്പു റത്ത് വീട്ടിൽ അലി ഭാര്യ 46 വയസ്സ്, 


ലൈല അലി 


2. ചൊവ്വര വില്ലേജ്, തെറ്റാലി കരയിൽ പുളിയ്ക്കൽ 

വീട്ടിൽ നവാസ് ഭാര്യ ( അലി മകൾ) 25 വയസ്സ്, 


ബബിത 


3. കൂ വ പ്പടി വില്ലേ ജ്, തൊടാപ്പറമ്പ് ക ര യിൽ, 

കാനാമ്പു റത്ത് വീട്ടിൽ അലി മകൻ 23 വയസ്സ്, 
നൗഫൽ അലി 


4. ടിയിൽ അലി മകൻ 19 വയസ്സ്, ബിലാൽ അലി 


- 5. ടിയിൽ കൊച്ചഹ മ്മദ് മകൻ 80 വയസ്സ്, 


കെ . കെ . ഖാദർ 


എതിർകക്ഷി: - ഇല്ല. 


മേൽ നമ്പർ കേസിൽ സകലമാനപേരേയും 


തെര്യപ്പെടുത്തുന്നത്. 


എറണാകുളം ജില്ല കുന്നത്തുനാട് താലൂക്ക്, കൂവപ്പടി 
വില്ലേജ്, തൊടാപ്പറമ്പ് കരയിൽ കാനാമ്പുറത്ത് വീട്ടിൽ ഖാദർ 
മകൻ അലി 12 - 3 - 2008 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാ 
ണ്. ടിയാന്റെ പേരിലുള്ള ഗ്രൂപ്പ് ഇൻഷ്വറൻസിന്റെ അവകാശി 
കൾ ടിയാന്റെ ഭാര്യയും, മക്കളും, പിതാവുമായ ഹർജിക്കാർ 
മാത മാ ണെന്ന് കാണിക്കു ന്ന തിന് ഒരു സക് സ ഷൻ 
സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് കാണിച്ച് കോടതിയിൽ 
ഹർ ജി ബോധിപ്പിച്ചി രി ക്കു ന്നു . മേൽ നമ്പർ കേസ് 
വിചാരണയ്ക്കായി 7- 9- 2009 -ാം തീയതിയിലേക്ക് വച്ചിരിക്കുന്നു. 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അന്നേദിവസം രാവിലെ 
11 മണിക്ക് കോടതിയിൽ ഹാജരായി ബോധിപ്പിക്കേണ്ടതും 
അല്ലാത്തപക്ഷം ഹർജി തീർപ്പുകൽപ്പിക്കുന്നതുമാണെന്നുമുള്ള 
വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


പെരുമ്പാവൂർ, 
2 - 7 - 2009 . 


ലെസ, എ ., 
- ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


